Kerala Gazette No. 48 dated 6th December 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറാ 

വിജ്ഞാപനം 


നമ്പർ 11581/ എൽഎൽഎ / 83 . 

തിരുവനന്തപുരം, 1983 നവംബർ 26. 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങള ലെ 6 :ം ചട്ടിപകാരം 1983 - ലെ അബ്കാരി ( eg ഗതി) ബിൽ 
ഉദ ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും, ധനകാര്യചെമ്മാറാണ്ഡത്താടും 
കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 
നീയമസഭാ സെകട്ടറി, 


G , 1801 


1983- ല അബ്കാരി ( ഭേദഗതി) ബിൽ 
1077 - ലെ , I-ാം അബ്കാരി ആക്ററ് വീണ്ടും 

ഭേദഗതി 
ചെയ്യുന്നതിനുളള 

ഒരു 

ബിൽ 
പീടിക . താഴെക്കാണുന്ന ആവശ്യങ്ങൾക്കായി 10 ° 7- ലെ I- Mം അബ്കാരി 
ആക്റaj് വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 . ചുരുക്കപ്പേരും ( പാരംഭവം.- (1) ഈ ആ ക ° ററിന 

1933 - ലെ 
അബ്കാരി ( ഭേദഗതി) ആ കറാ” എന്നു പേർ പറയാം. 

(2)" ഇത് 1983 നവംബർ 3 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതേണ്ടതാണ്. 

2 . 57 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1977- ലെ I-ാം അബ്കാരി ആക്റ് 
57-ാം വകുപ്പിൽ ( ഇതിനുശേഷ . പധാന ആകാറ് എന്നാണ് പരാമർശിക്ക 
പ്പെടുക) ( എ ) എന്ന ഖണ്ഡത്തിൽ, 

(1) "ഏതെങ്കിലും വിഷമുളള ഔഷധം " എന്ന വാക്കുകൾക്കു പകരം 
"വിഷമുളള ഔഷധം അല്ലാതള ഏതെങ്കിലും 68ൗഷധം എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ് ; 

( 1) "നിരോധിച്ചിട്ടുളള ഏതെങ്കിലും പദാർത്ഥം എന്ന വാക്കു 
കൾക്കുശേഷം, " ( വിഷമുളളതാണെന്ന് സർക്കാർ കരുതുന്ന ഒരു പദാർത്ഥ് 
മല്ലാതെയുളം) ” എന്ന വാക്കുകളും ബാക്ക -റുകള ം കൂട്ടിചേർക്കേണ്ടതാണ് ; 

3. 57 എ , 57 ബി , എന്നീപുതിയ വ ..! 11 കൾ കൂട്ടിച്ചേർക്കൽ. - പ്രധാന 
ആക്ററിൻറ 57 -ാം വ കുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പുകൾ കുട്ടി 
ചേർക്കേണ്ടതാണ് , അതായത് : 

57 എ . മദ്യത്തിലോ ലഹരിയുണ്ടാക്കുന്നഔഷധത്തിലോ വിഷമ ഉള 
പദ ർത ഥ ങ്ങൾ മുതലായവ കൊണ്ട 

ചേർക്കൽ. 1 ) ഏതെങ്കിലും 
വിഷാദള 

മനുഷ്യജീവനെ അ പകടത്തിലാക്കാവുന്നതോ 
മനുഷ്യർക്ക് കഠിനമായ ദേഹോപദവത്തിന് കാരണമായേക്കാവുന്ന താ ആയ 
ഏതെങ്കി ലും പദാർത ഥമോ, ഏതെങ്കിലും മദ്യത്തിലോ ലഹരി പിടിപ്പിക്കുന്ന 
ഔഷധത്തിലോ കൂട്ടിക്കലർത്തുക യാ അഥവാ കൂട്ടിക്കലർത്താൻ അനുവദി 
ക്കുകയോ ചെയ്യുന്നഏതൊരു വ്യക്തിയും, കുററസ്ഥാപനമായാൽ 

(6) അങ്ങനെയുളള (പവുത്തിയുടെ ഫലമായി തങ്കിലും 
വ്യക്തിക്ക് കഠിനമായ ദേഹോപദ്രവത്തിന് ഇടയായിട്ടുണ്ടെങ്കിൽ, രണ്ടു 


മ യം 


പദാർത്ഥമാ 


3 


വർഷത്തിൽ കുറയാതെയും എന്നാൽ ജീവപര്യന്തത്താളം ആകാവന്നതുമായ 
തടവിനും അൻപതിനായിരം രൂപവരെ.വരയുന്ന പിഴയ്ക്കും ; !! .. 
(ii) അങ്ങനെ ഉള 

(പാത്തിയുടെ ഫലമായി 
വ്യക്തിയ്ക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വധശിക്ഷയോ.മൂന്ന 

ഏതെങ്കിലും 

വർഷ 
ത്തിൽ കുറയാതെയുളളതും എന്നാൽ 11 വപര്യന്തത്താളം ആകാവുന്നതുമായ 
തടവിനും അൻപതിനായിരംരൂപവരെ വരാവുന്ന പ ഴയ്ക്കും ; 

(ii) മറേറതൊരു സംഗതിയിലും, ഒരു വർഷത്തിൽ കുറയാത്തതും 
എന്നാൽ പത്തുവർഷംവരെ വരാവുന്നതുമായ "തടവിനും ഇരുപത്തയ്യായിരം 
രൂപവരെ വരാവുന്ന പിഴയ്ക്കും ശിക്ഷിക്കപ്പെടുന്നതാണ്. 
വിശദീകരണം. കാിനമായ ദേഹോപദവ . * എന്ന പ്രയോഗത്തിന് ഈ 

വകുപ്പിന്റെയും, 57 ബി വകുപ്പിന്റെയുംആവശ്യങ്ങൾക്കു 
വേണ്ടി 1860 - ലെ ഇൻഡ്യൻ ശിക്ഷാനിയമം (1860 - ലെ 45 -ാം 
കേന്ദ്ര ആക്ററ °) 320 -ം വകുപ്പിലെ അതേ അർത്ഥം തന്നെ 

ഉണ്ടായിരിക്കുന്നതാണ്. 
( 2 ) ഏതെങ്കിലും വിഷമുളള പദാർ ത്ഥനോ, മനുഷ്യജീവനെ അപകട 
ത്തിലാക്കിയേക്കാവുന്നതോ അഥവാ മനുഷ്യർക്ക് കഠിനമായ ദേഹോപദവ 
മുണ്ടാക്കാൻ കാരണമാകുന്നതോആയഏതെങ്കിലും പദാർത്ഥമോ, ഏതെങ്കിലും 
മദ്യത്തിലോ ലഹരി പിടിപ്പിക്കുന്ന ഔഷധത്തിലോ കലർത്തുന്ന ° തടയുന്ന 
ത ന ന്യായമായ മുൻകരുതൽ എടുക്കാൻ ഉപേക്ഷ കാണിക്കുന്ന ഏതൊരാളും 
കുററസ് ഥാപനത്തിൻമേൽ 
(i) അങ്ങനെയുള ഉപക്ഷയുടെ ഫ ല മ ാ യി 

ഏതെങ്കിലും 
വ്യക്തിയ്ക്ക് ക ിനമായ ദേഹോപദ്രവം ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടു വർഷ 
ത്തിൽ കുറയാതെയും എന്നാൽ ജീവപര്യന്തംവരെവരാവുന്നതും ആയ തടവിനും 
അൻപതിനായിരം രൂപ വരെ വരാവുന്ന പിഴയ്ക്കും ; 

അങ്ങനെയുളള ഉപേക്ഷയുടെ ഫ ല മ ാ യ 1 , ഏതെങ്കിലും 
വ്യക്തിയ്ക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ, മൂന്നു വർഷത്തിൽ കുറയാ 
ത്തതും എന്നാൽ ജീവപര്യന്തംവരെ വരാവുന്നതും ആയ തടവിനും അൻപതിനാ 
യിരം രൂപവരെ വരാവുന്ന പിഴയ്ക്കും ; 4:1 : 

(iii ): മറേറ താരു സംഗതിയിലും, ഒരു വർഷത്തിൽ കുറയാതെയും 
എന്നാൽ പത്തുവർഷംവരെ വരാവുന്നതും ആയ തടവിനും ഇരുപത്തയ്യായിരം 
രൂപവരെ വരാവുന്ന പിഴയ്ക്കും 
ശിക്ഷിക്കപ്പെടുന്നതാണ്. 

(3 ) . (I) -ാം ഉപവകുപ്പിൽ . പരാമർശിക്കപ്പെട്ടിട്ടുളള ഏതെങ്കിലും 
പദ ർത ഥം കൂട്ടിക്കലർത്തിയ ഏതെങ്കിലും മദ്യമോ ലഹരി പിടിപ്പിക്കുന്ന 
ഔഷധമോഅങ്ങനെയുളള "മദ്യത്ത ലോ ലഹരി പിടിപ്പിക്കുന്ന ഔഷധത്തിലോ, 
അ ങ്ങനെയുള്ള പദാർത്ഥം ചേർത്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കെ 1 ശം 
വയ്ക്കുന്ന ഏതൊരാളും കുററസ്ഥാപനത്തിൻമേൽ ഒരു വർഷത്തിൽ കുറയാ 
തെയും എന്നാൽ പത്തു വർഷംവരെ വരാവുന്നതുമായ തടവിനും ഇരുപത്തയ്യാ 
യിരം രൂപവരെ വരാവുന്ന പിഴയ്ക്കും ശിക്ഷിക്കപ്പെടുന്നതാണ്. 

( 4) 1973- ല ിമിനൽ നടപടി നിയമസംഹിതയിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും (1974- ലെ 2 -ാം : കേന്ദ്ര ആക്ററ°) (1) -ാം ഉപവകുപ്പാ 
അഥവാ ( 2 ) -ാം ഉപവകു പ്പാ അഥവാ 3 ) -ാം ഉപവകുപ്പോ പകാരം കുറം 
ആരോപിക്കപ്പെടുകയോ, അഥവാ കുററം സ്ഥാപിക്കപ്പെടുകയോ ചെയ്യപ്പെട്ട 


ൻ ഥ വ മ 


ഭാരം 


രായും, അയാൾ കസ° ഡിയിലാനിൽ മത്തിയും ആരം 
അയാളുടെ സ്വന്തബോണ്ടിൻമേലോട്ടു 

എ ) അ ങ്ങനെ, വിട്ടയയ്ക്കുന്നതിനുളള അപേക്ഷയെ എതിർക്കാൻ 
പാസിക്യൂഷന് ഒരവസരം നൽകുകയും, 

( ബി ) അപേക്ഷയെ പാസിക്യൂഷൻ എതിർക്കുന്നിടത്ത്, അങ്ങനെ 
മുളള കുറ്റത്തിന് അയാൾ കുററക്കാരനല്ലെന്ന്വിശ്വസിക്കാൻ മതിയായ കാരണ 
അൾ ഉണ്ടെന്ന് കോടതിയ്ക്ക് ബോദ്ധ്യപ്പെടുകയും ചെയ്യാത്തപക്ഷം വിട്ടയയ 
ക്കാൻ പാടുള്ളതല്ല . 

(5) 1872 - ലെ ഇൻഡ്യൻ തെളിവ് ആക° യിൽ (1872- ലെ 1) എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, 
( എ ) (1 ) -ാം ഉ പ വ ക 2 3 4 

( 2) -ാം ഉപവകുപ്പം 
പ്രകാരമുളള ഒരു കുററത്തിന് ഒരു വ്യക്തിയെ ( പാസീക്യൂട്ടു ചെയ്യുന്ന 
പക്ഷം, ആ ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുളള ഏതെങ്കിലും പദാർത്ഥം ഏതെ 
കിലും മദ്യവുമായിട്ടോ ലഹരിപിടിപ്പിക്കുന്ന ഔഷധവുമായിട്ടോ അയാൾ 
കലർത്തിയിട്ടില്ലെന്നോ അഥവാ കലർത്താൻ അനുവദിച്ചിട്ടില്ലെന്നോ അഥവാ, 
അതതുസംഗതിപോലെ , കലർത്തുന്നത് തടയാൻ മതിയായ മുൻകരുതലുകൾ 
എടുക്കാൻ വീ ” ചവരുത്തിയിട്ടില്ലെന്നോ തെളിയിക്കേണ്ട അയാളിൽ 
ആയിരിക്കുന്നതാണ്. 

( ബി ) (1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള ഏതെങ്കിലും 
പദാർത്ഥം കലർത്തിയ മദ്യമോ ലഹരിപിടിപ്പിക്കുന്ന ഔഷധമോ കൈവശം 
വച്ചിരുന്നതിന് ( 3) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരു കുററത്തിന് ഒരു 
വ്യക്തിയെ ( പാസിക്യൂട്ടുചെയ്യുന്നപക്ഷം, അങ്ങനെയുളള പദാർത്ഥം അങ്ങ 
നെയുളള മദ്യവുമായിട്ടോ ലഹരിപിടിപ്പിക്കുന്ന ഔഷധവുമായിട്ടോ കലർത്തി 
യത് അയാൾ അറിഞ്ഞില്ലെന്ന് തെളിയിക്കേണ്ട ഭാരം അയാളിൽ ആയിരിക്കു 
ന്നതാണ് . 

57 ബി , നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുളള ഉത്തരവ്. - 1973 - ലെ 
കിമിനൽ നടപടി നിയമസംഹിതയിൽ എന്തുതന്നെ 

മടങ്ങി 
യിരുന്നാലും (1974- ലെ " 2 -ാം കേര ആ ° on ) 51 എ വകുപ്പിൻകീഴിൽ 
വരുന്ന ഒരു കേസിൽ കോടതി വിധി പുറപ്പെടുവിക്കുമ്പോൾ കോടതിയ്ക്ക , 
ഈ ആക്റുപകാരം ലൈസൻസ് കൊടുക്കപ്പെട്ടിട്ടുളള ഏതെങ്കിലും 
സ ഥലത്ത് വിറം മദ്യമോ, ലഹരിപിടിപ്പിക്കുന്ന ഔഷധമാ ഉപയോഗി 
ഇതുമൂലം ഏതെങ്കിലും വ്യക്തിക്കോ അഥവാ വ്യക്തികൾക്കോ മരണമാ 
കഠിനമായ ദേഹോപദവമോ സംഭവിച്ചിട്ടുണ്ടെന്ന് ബോദ്ധ്യമാകുന്നെങ്കിൽ 
ആ സ്ഥലത്തെ ലൈസൻസിയോട്, പ്രസ്തുത വകുപ്പു പ്രകാരമുളള കുററം 
അയാളുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ന്യായമെന്നു 
തോന്നുന്നതുക മരിച്ചയാളിന്റെ നിയമാനുസൃത പ്രതിനിധികൾക്കോ അഥവാ 
കഠിനമായ ദേഹോപ്രവമേററിട്ടുളള വ്യക്തിക്കോ വ്യക്തികൾക്കോ, നഷ് 
പരിഹാരമായി കൊടുക്കാൻഉത്തരവിടാവുന്നതാണ്: 

(2) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരു ഉത്തരവുമൂലം സങ്കടമനുവി 
ക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് ആ ഉത്തരവിന്റെ തീയതിമുതൽ തൊണ്ണൂറു 
ദിവസത്തിനകം, ഹൈക്കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ് 

എന്നാൽ (I)-o• ഉപവകുപ്പുപ്രകാരം കൊടുക്കാൻ ഉത്തരവാകുന്ന തുക, 
അങ്ങനെയുളള ഉത്തരവു പാസ്സാക്കിയ കോടതിയിൽ കെട്ടിവയ്ക്കാത്തപക്ഷം, 
അങ്ങനെയുളള ഒരു അപ്പീലും സ്വീകാര്യമായിരിക്കുന്നതല്ല . 


എന്നുമാത്രമല്ല അപ്പീൽ വാദി സമയത്തുതന്നെ, അപ്പീൽ കൊടുക്കാതിരു 
ന്നതിന് മതിയായ കാരണങ്ങൾ ഉണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോദ്ധ്യമാകുന്ന 
പക്ഷം, (പസ്തുത തൊണ്ണൂറുദിവസകാലാവധിക്കുശേഷവും ഹൈക്കോടതി ക 
അപ്പീൽ സ്വീകരിക്കാവുന്നതാണ് . 

4. റദ്ദാക്കലും ഒഴിവാക്കലും-- (1) 1983- ലെ അബ്കാരി ( ഭേദഗതി) 
ഓർഡിനൻസ് (1983 - ലെ 37) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡി 
നൻസുമൂലം 

ഭേദഗതി 

ചെയ്തപകാരമുളള പധാന ആക്ററുപകാരം 
ചെയ്ത ഏതു പ്രവൃത്തിയും എടുത്ത് എന്തു നടപടിയും ഈ ആക്ററുമൂലം 
ഭേദഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആക° ററുപകാരം ചെയ്തതായോ 
എടുത്തതായോ കരുതേണ്ടതാണ്. 

ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
1982- ലെ ഓണാഘോഷ വേളയിൽ സംസ്ഥാനത്ത് എറണാകുളം ജില്ലയി 
ലുളള വൈപ്പിൻകര ദ്വീപിൽ ഉണ്ടായ അതിദാരുണമായ മദ്യദുരന്തം ധാരാളം 
പേരുടെജീവൻ അപഹരിക്കുകയും, ധാരാളം പേരുടെ കാഴ്ചശക്തി നഷ്ടപ്പെ 
ടാൻ ഇടയാക്കുകയും ധാരാളം പേർക്ക് ശാരീരികമായ കഴിവില്ലായ്മ ഉണ്ടാകാൻ 
ഇടയാക്കുകയും ചെയ്തു . അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ 
ഭരണപരമായ അനേകം നടപടികൾ സംസ്ഥാനസർക്കാർ എടുത്തിട്ടുണ്ട്. 
മദ്യത്തിൽ മായം ചേർക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നതിന്ഉത്തരവാദി 
കളായവരുടെ പേരിൽ കഠിനശിക്ഷ ചുമത്തുന്നതിന് 1077 - ലെ 1 -ാം അബ്കാരി 
ആക്റ്റിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നത് ആവശ്യമാണെന്നു തോന്നി. ഈ 
ആവശ്യത്തിനുവേണ്ടിരൂപീകരിക്കപ്പെട്ട കമ്മറ്റിയുടെശുപാർശകൾ പരിഗണിച്ച 
ശേഷം, സർക്കാർ , അത്തരം ദുരന്തകത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മദ്യ 
ത്തിലോ അഥവാ ലഹരിപിടിപ്പിക്കുന്ന ഔഷധത്തിലോ മായം ചേർക്കുന്നതിന 
കഠിനമായ ശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതിന് പ്രസ്തുത ആക°° 
ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു . 

2 . സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാൽ, മേൽ 
പ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടി1983- ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ 
1983- ലെ 37) , 1983 നവംബർ 1 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തി. 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റുമൂലം ഈ ഓർഡിനൻസിനു പകരം 
വയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 

ധനകാര്യമെമ്മോറാണ്ഡം 
ബില്ല് നിയമമാക്കുകയും നടപ്പിൽവരുത്തുകയുംചെയ്താൽ, സംസ്ഥാന 
സഞ്ചിതനിധിയിൽനിന്നുംയാതൊരു ചെലവുംഉണ്ടാകുന്നതല്ല . 

എൻ. ശ്രീനിവാസൻ. 


( ശരിത്തർജ്ജമ ) 

എ . പി , പെരുമാൾ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


G. 1801 


Kerala Gazette No. 48 dated 6th December 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 11573 / എൽ.എ . 41 83 . തിരുവനന്തപുരം, 1983 നവംബർ 24 . 

കേരള നിയമസഭയുടെ നടപടികവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1983- ലെ ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) 
ബിൽ, ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും 
കുടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പസന്നൻ, 


സെക്രട്ടറി, 
നിയമസഭ, 


G , 1819/ MC. 


ഏഴാം കേരള നിയമസ 

ബിൽ നമ്പർ 18 


1983- ലെ ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) ബിൽ 


1865 - ലെ മദിരാശി ജലസേചന വരി ആക്ററും 1947 - ലെ മലബാർ 

ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി ചുമത്തലും) ആക്റ്ററും 
വീ ണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 


ഒരു 


ബിൽ 


പീഠിക . - 1865 - ലെ മദിരാശി ജലസേചന വരി ആക്ററും 1947 - ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി ചുമത്തലും) ആക്ററും 
അവ കേരള സംസ്ഥാനത്തു ബാധകമാകുന്നിടത്തോളം ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ളിക്കിന്റെ മുപ്പത്തിനാലാം സംവത്സരത്തിൽ താഴെ 
പ്പറയും പ്രകാരം നിയമമുണ്ടാക്കിയിരിക്കുന്നു : 

1 . ചുരുക്കപ്പേരും ( പാരംഭവും.- (1) ഈ ആക്ററിന് 1983 - ലെ 
ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) ആക്ററ് എന്നു പേർ പറയാം. 

( 2 ) ഇത് 1983 സെപ്ററംബർ 24 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതേണ്ടതാണ്. 


2 , 1865 - ലെ VII-ാം മദിരാശി ആക്ററിന്റെ ഭേദഗതി . - 1956 - ലെ 
സംസ്ഥാന പുനസ്സംഘടന ആക്ററിലെ (1956- ലെ 37 -ാം കേന്ദ് 
ആക്ററ്) 5 -ാം വകുപ്പ് ( 2 -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള മലബാർ 
ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്ന ( പകാരമുളള 

1865 - ലെ മദിരാശി 
ജലസേചന വരി ആക്ററിലെ (1865 - ലെ VII-ാം മദിരാശി ആക്ററ്) 2 -ാം 
വകുപ്പ് ആ വകുപ്പിലെ (1 : -ാം ഉപവകുപ്പായി വീണ്ടും അക്കമിടേണ്ടതും 

( എ ) അപ്രകാരം വീണ്ടും അക്കമിടപ്പെട്ട (1) -ാം ഉപവകുപ്പിൽ, ഈ 
ആക്ററു പകാരം നൽകേണ്ട വെള്ളക്കരം 

എന്ന വാക്കുകൾക്കുശേഷം അതി 
ൻമേൽ നൽകേണ്ടതായ പലിശയോടുകൂടി എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( ബി ) അപകാരം വീണ്ടും അക്കമിടപ്പെട്ട (1) -ാം ഉപവകുപ്പിനുശേഷം 
താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 
ഈ ആക്ററുപകാരം നൽകേണ്ട 

വെളളക്കരക്കുടിശ്ശിക 
യ്ക്ക് വർഷത്തിൽ നാലുശതമാനം നിരക്കിൽ പലിശ ഉണ്ടായിരിക്കുന്നതാണ് . 


" ( 2) 


9 


e 


3 . 1947 - ലെ vit -ാം മദിരാശി ആക്ററിന്റെ ഭേദഗതി . - 1956 ലെ 
സംസ്ഥാന പുനസ്സംഘടന ആക്ററിലെ (1958- ലെ 31 -ാം 
ആക്ററ്) 5 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള മല 

കേന്ദ 
ബാർ ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്ന പ്രകാരമുളള 1947 - ലെ മലബാർ 
ജലസേചനപ്പണികൾ ( നിർമ്മാണസും വരി ചുമത്തലും) ആക്ററ് 13 -ാം 
വകുപ്പ് ആ വകുപ്പിൻ ( 1) -ാം ഉപവകുപ്പായി വീണ്ടും അക്കമിടേണ്ടതും 
( എ ) അപകാരം 

വീ ണ്ടും അക്കമിടപ്പെട്ട (1) -ാം ഉപവകുപ്പിൽ 
ഏതെങ്കിലും ആ നൽകേണ്ട വെളളക്കരം എന്ന വാക്കുകൾക്കു പകരം 
" "ഏതെങ്കിലും ആൾ നൽകേണ്ട വെളളക്കരവും അതിൻമേൽ നൽകേണ്ടതായ പലി 
ശയും എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
( ബി ) 

അപകാരം വീണ്ടും അക്കമിടപ്പെട്ട (1) -ാം ഉപവകുപ്പിനു 
ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പു ചേർക്കേണ്ടതാണ്. അതായത്: 

( 2) ഈ ആക്ററുപകാരം നൽകപ്പെടേണ്ട വെളളക്കരക്കുടിശ്ശി 
• കയ്ക്കു വർഷത്തിൽ നാലുശതമാനം നിരക്കിൽ പലിശ ഉണ്ടായിരിക്കുന്നതാണ്. 

റദ °ദാക്കലും ഒഴിവാക്കലും.- (1 ) 1983 - ലെ ജലസേചന നിയ 
മങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് ( 1983- ലെ 33) ഇതിനാൽ റദ്ദാക്കിയിരി 
ക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽകൂടി, പസ്തുത ഓർഡിനൻസു 
മൂലം ഭേദഗതി ചെയ്ത് പ്രകാരമുളള 1865 - ലെ മദിരാശി ജലസേചന വരി 
ആക്ററ് (1865 - ലെ VII-ാം മദിരാശി ആക്ററ്) ( പകാരമോ 1947 - ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരിചുമത്തലും) ആക്റ് 
( 1947 - ലെ VII-ാം മദിരാശി ആക്ററ്) ( പകാരമോ ചെയ്ത ഏതെങ്കിലും 
കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ, അതതുസംഗതിപോലെ , ഈ 
ആക്ററുമൂലം ഭേദഗതി ചെയ്ത പ്രകാരമുളള 1865 - ലെ മദിരാശി ജലസേചന 
വരി ആക്ററ് ( പകാരമോ 1947- ലെ മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാ 
ണവും വരിചുമത്തലും) ആക്ററു ( പകാരമോ ചെയ്തിട്ടുളളതായോ എടുത്തി 
ട്ടുളളതായോ കരുതേണ്ടതാണ്. 


4 . 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 


ജലസേചന 


- + 


വരിചുമത്തുന്നതു വ്യവസ്ഥചെയ്യുന്നതിന് കേരള 
സംസ്ഥാനത്ത് നിലവിലുള്ള നിയമങ്ങൾ. 

( എ ) സംസ്ഥാനത്ത് തിരുവിതാംകൂർ- കൊച്ചി പ്രദേശത്ത് ബാധക 
- മായിട്ടുളള 1956 - ലെ തിരുവിതാംകൂർ- കൊച്ചി ജലസേചന ആക°ററും; 

( ബി) സംസ്ഥാനത്ത് മലബാർ പ്രദേശത്ത് ബാധകമായിട്ടുളള 1865 
ലെ മദിരാശി ജലസേചന വരി ആകൗറും 1947 - ലെ മലബാർ ജലസേചന 
പ്പണികൾ ( നിർമ്മാണവും വരി ചുമത്തലും) ആക്ററും ആണ്. 

2 . 1956 - ലെ തിരുവിതാംകൂർ- കൊച്ചി ജലസേചന ആക്റ് 15 -ാം 
വകുപ്പ് (4) -ാം ഉപവകുപ്പുപ്രകാരം വൻകിട ജലസേചനപദ്ധതികൾ കൊണ്ട 


2 


പ്രയോജനം സിദ്ധിച്ചിട്ടുളള ഭൂമികൾക്ക് വർഷത്തിൽ നാലു ശതമാനം നിരക്കിൽ 
വരിക്കുടിശ്ശികയിൻമേൽ പലിശ വസൂലാക്കുന്നതിന് വ്യവസ്ഥചെയ്യുന്നു . 
എന്നാൽ 1947 - ലെ മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി 
ചുമത്തലും) ആക്ററു പകാരമോ 1865 - ലെ മദിരാശി ജലസേചന വരി 
ആക്ററ് ( പകാരമോ ചുമത്തിയിട്ടുളള വെളളക്കരത്തിന്റെ കുടിശ്ശികയിൻ 
മേലുളള പലിശ ഈടാക്കുന്നതിന് യാതൊരു വ്യവസ്ഥയും ഇല്ല . അതിനാൽ, 
ആ നിയമങ്ങൾ പകാരം ചുമത്തിയിട്ടുളള വെളളക്കരക്കുടിശ്ശികയിൻമേൽ 
വർഷത്തിൽ നാലു ശതമാനം നിരക്കിൽ പലിശ ഈടാക്കുന്നതിന് വ്യവസ്ഥ 
ചെയ്യുന്നതിനുവേണ്ടി1865 - ലെ മദിരാശി ജലസേചന വരി ആക്ററും മലബാർ 
ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി ചുമത്തലും) ആക്ററും ഭേദഗതി 
ചെയ്യുന്നത് ആവശ്യമാണെന്ന് കരുതി. 

3 . കേരള നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും സംഗതി അടി 
യന്തിര സ്വഭാവത്തോടുകൂടിയതായിരുന്നതിനാലും 1983 സെപ്ററംബർ 23 -ാം 
തീയതി 1983 - ലെ ജലസേചന നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് (1983 - ലെ 
33) ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും 

1983 സെപ്ററംബർ 24 -ാം 
തീയതിയിലെ കേരള അസാധാരണ ഗസററിൽ പ്രസിദ്ധപ്പെടുത്തുകയും 
ചെയ്തു . നിയമസഭയുടെ ഒരു ആക° ററുമൂലം ഈ ഓർഡിനൻസിനു പകരം 
യ്ക്കുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും 

പാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നും യാതൊരു അധിക 
ച്ചെലവും ഉണ്ടാകുന്നതല്ല . 


എം . പി . ഗംഗാധരൻ. 


( ശരിത്തർജ്ജമ ) 

എ . പി . പെരുമാൾ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി, 


hi , P:::: 1 : * ** * *** 


-- * * * * - 4 tea - 


----... 


Kerala Gazette No. 48 dated 6th December, 1983. 
PART II 


. 


" കേരള നിയമസഭാ സെക്രട്ടേറിയാൽ 


. 


വിജ്ഞാപനം. " . 1 :: . . . . . .. . . . .: 


നമ്പർ 11451 / എൽ. എ . 4 എ / 83 . തിരുവനന്തപുരം, 1983 സംബർ 18 . 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1983 - ലെ കേരള പൊതുകെട്ടിട ( അനധികൃത 
കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ഭേദഗതി ബിൽ, ഉദ° ദേശകാരണങ്ങളുടെ വിവരണ 
ത്തോടും .. ധന കാര്യമൊമ്മാറാണ്ഡത്തോടും, * * ഏല്പിച്ചുകൊടുത്ത : നിയമ 
നിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ഡത്താടുംകൂടി പ്രസിദ്ധ 
പ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. ( പസന്നൻ, 
നിയമസഭാ സെക്രട്ടറി ...1 ... 


* 


G. 1830 ( Me 


എം 2 നിയമസം 

ിൽ നമ്പർ 16 


1983 - ലെ കേരള പാതകെട്ടിട ( അനധികൃത 

കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ഭേദഗതി ബിൽ 
1968 ലെ കേരള പൊതുകെട്ടിട ( അനധിക്യത് 

ഒഴിപ്പിക്കൽ) ആക്ററ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 


കൈവശക്കാർ 


ഒരു 


ബിൽ. 


പീഠിക -1968 - ലെ കേരള പാതുകുകട്ടി ( അനധിക്യത ഒകവക്കാര 
ഒഴിപ്പിക്കൽ) ആക്ററ്. ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും 
ഭേദഗതി ചെയ്യേണ്ടത് യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


താ 


1 . 

ചുരുക്കപ്പേരും. പ്രാരംഭവും . ഈ ആക്ററിന് 1983 - ലെ കേരള 
പാതുകെട്ടിട (അനധികൃത കവശക്കാരെ ഒഴിപ്പിക്കൽ) ഭേദഗതി ആക്ട്, 
എന്നു പേർ പറയാം. 

( 2) ഇത് 1983 ഫെബ്രുവരി 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന 
തായി കരുതേണ്ടതാണ്. 

2 . 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1968 - ലെ കേരള പൊതുകെട്ടിട 
( അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ആക്ററ് (1968 - ലെ 25) (ഇതി 
നുശേഷം പ്രധാന ആകടന്ന് എന്നാണ് പരാമർശിക്കപ്പെടുക) 2 -ാം വകുപ്പിൽ, 
( 1) ( എ ) എന്ന ഖണ്ഡം (എഎഎ ) എന്ന് മാറ്റി എഴുതേണ്ടതും ആ ഖണ്ഡ 
ത്തിനു മുമ്പായി താഴെ പറയുന്ന ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതുമാണ്. അതാ 
യത് : 

( എ ) കമ്പനി എന്നാൽ, അടച്ചുതീർത്ത ഓഹരി മൂലധനത്തിൻറ 
അൻപത്തൊന്നു ശതമാനത്തിൽ കുറയാതെ കേരള സർക്കാരോ അഥവാ കേന്ദ 
സർക്കാരും കേരളസർക്കാരും സംയുക്തമായോ എടുത്തിട്ടുളള ഒരു കമ്പനി 
എന്നർത്ഥമാകുന്നതും, അങ്ങനെയുളള ഏതെങ്കിലും കമ്പനിയുടെ ഒരു സഹാ 
യക കമ്പനി സബ്സിഡിയറി കമ്പനി) ഉൾപ്പെടുന്നതുമാകുന്നു . 

( എ ) കോർപ്പറേഷൻ എന്നാൽ തെങ്കിലും കേന്ദ്ര ആക്ററി 
നാാലം അതിന്റെകീഴിലോഅല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ആക്ററിനാലോ 
അതിൻകീഴിലോ സ്ഥാപിക്കുകയോ രൂപീകരിക്കുകയോ ചെയ്തിട്ടുളളതും; 
കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാ നിയന്ത്രണത്തിലോ ഉളളതുമായ ഒരു 
കോർപ്പറേഷൻ എന്നർത്ഥമാകുന്നു : 


( 2) : ( ഡി ) എന്ന ഖണ്ഡത്തിലെ പ്രാരംഭ ഖണ്ഡികയിൽ അഥവാ 
ഒരു പ്രാദേശികാധികാരസ്ഥാനം എന്ന വാക്കുകൾക്കുശേഷം "അല്ലെങ്കിൽ 
ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ " എന്ന വാക്കുകൾ ചേർക്കണ 
താണ്, 

3 -ാം വകുപ്പിൻ ദേദഗതി. - പ്രധാന ആക്ററ് 3 -ാം വകുപ്പിൽ 
( എ ) എന്ന ഖണ്ഡത്തിന്റെ കിപ് തനിബന്ധനയ്ക്കുപകരം, താഴെ പറയുന്ന 
ദിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്. അതായത്: 


3 , 


! | 


എന്നാൽ 


(i ) ഒരു പ്രാദേശികാധികാരസ്ഥാനത്തിൻറ കാര്യത്തിൽ, ആ 
(പ്രാദേശികാധികാരസ്ഥാനത്തിൻറെ എക്സിക്യൂട്ടീവ് അധികാരിയയും; 

( ii ) ഒരു കമ്പനിയുടെയോ അഥവാ ഒരു കോർപ്പറേഷൻറയോ കാര്യ 
ഞിൽ, ആ കമ്പനിയുടെ അഥവാ കോർപ്പറേഷൻ ഒരു ഉദ്യാഗസ്ഥനേയും 
എസ്റേറററ് ആഫീസറായി നിയമിക്കേണ്ടതാണ്: 

6 -ാം വകുപ്പിൻറ 0 :ദഗതി. - പ്രധാന ആക്ററ് 6 -ാം വകുപ്പിൽ, 
( 2 ) -ാം ഉപവകുപ്പിൽ, അഥവാ ആ പ്രാദേശികാധികാരസ്ഥാനമോ എന്ന 
വാക്കുകൾക്കുശേഷം അഥവാ ആ കമ്പനിയോ കോർപ്പറേഷനോ എന്ന വാക്കു 
കൾ ചേർക്കേണ്ടതാണ്. 


6 . 12 -ാം വകുപ്പിൻറ g ദഗതി . - പ്രധാന ആക്ററ് 12 -ാം വകു 
പ്പിൽ, ( 2) -ാം ഉപവകുപ്പിൽ, അഥവാ ഒരു പ്രാദേശികാധികാരസ്ഥാന 
ത്തിന് എന്ന വാക്കുകൾക്കു പകരം അഥവാ ഒരു പ്രാദേശികാധികാര 
സ്ഥാനമാ ഒരു കമ്പനിയായ ഒരു കോർപ്പദോഷനോ എന്ന വാക്കുകൾ 
0 ർക്കേണ്ടതാണ്. 


6 . 


13 -ാം വകുപ്പിൻറ ഭേദഗതി. - പ്രധാന ആക്ററ് 13 -ാം വകു 
പ്പിൽ, അഥവാ ഒരു പ്രാദേശികാധികാരസ്ഥാനത്തിന് എന്ന വാക്കുകൾക്കു 
പകരം "അഥവാ ഒരു പ്രാദേശികാധികാരസ്ഥാനമായ ഒരു കമ്പനിയോ അഥവാ 
ഒരു കോർപ്പറേഷനോ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

14 -ാം വകുപ്പിൻറ ഭേദഗതി. - പ്രധാന ആക്ററ് 14 -ാം വകു 
പ്പിൽ, അഥവാ ആ പാദേശികാധികാരസ്ഥാനമോ" എന്ന വാക്കുകൾക്കു 
ശേഷം, അഥവാ ആ കമ്പനിയോ കോപ്പരാഷനോ എന്ന വാക്കുകൾ ചോദ് 
ക്കണ്ടതാണ്. 


പ്പിൽ, 


8 . 11 -ാം വകുപ്പിൻറ ഭേദഗതി. - പ്രധാന ആക്റ് 17 -ാം വകു 

"അഥവാ ഒരു ഉപാധശികാധികാരസ്ഥാനമാ എന്ന വാക്കുകൾക്കു 
ൾഡ് , " അഥവാ ഒരു കമ്പനിയോ ഒരു കാർപ്പദോഷനോ , എന്ന വാക്കുകൾ 
ചർക്ക ണ്ടതാണ്. 


9 . റദ്ദാക്കലും ഒഴിവാക്കലും.- ( 1) 1983 - ലെ കേരള ചൊതുകെട്ടിട 
അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ദേഗതി ഓർഡിനൻസ് (1983 - ല 
27) , ഇതിനാൽ റ 8 °ദാക്കിയിരിക്കുന്നു . 


( 2 അപകാരം റദ്ദാക്കിയിരുന്നാൽത്തന്നെയും. (പസ്തുത ഓർഡി 
നൻമൂലം ഭേദഗതി ചെയ്ത പ്രകാരമുളള (പധാന ആക°നുപകാരം ചെയ 
തതോ ചെയ്തതായി കരുതിയതോ ആയ ഏതെങ്കിലും സംഗതിയോ അഥവാ 
എടുത്തതോ എടുത്തതായി കരുതിയതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ 
ആക° ററുമൂലം ഭേദഗതി ചെയ്തപകാരമുളള 

പ്രധാന ആകറുപകാര. 
ചെയ്തതായോ എടുത്തതായോ കരുതേണ്ടതാണ്. 


പകാരം 


ഉദ° ദേശകാരണങ്ങളുടെ വിവരണം. 
1968- ലെ കേരള പൊതുകെട്ടിട ( അനധികൃത കൈവശക്കാരെ ഒഴിപ്പി 
ക്കൽ) 

ആക്ററ്, പൊതുകെട്ടിടങ്ങളിൽ നിന്ന് അനധികൃത കൈവശക്കാരെ 
ഒഴിപ്പിക്കുന്നതിന് വ്യവസ്ഥചെയ്യുന്നു . ആ ആക്ററിന്റെ 2 -ാം വകുപ്പു 
( ഡി ) എന്ന ഖണ്ഡത്തിൽ നിർവചിച്ച്( പ്രകാരമുളള പൊതു കെട്ടിടം എന്ന 
പയോഗത്തിൽ സർക്കാരിൻറയോ ഒരു തദ്ദേശാധികാരസ്ഥാനത്തിന്റെയോ, 
ഉടമസ്ഥതയിലുളളതോ അഥവാ അവരോ അവർക്കു വേണ്ടിയോ പാട്ടത്തിനു 
എടുത്തതോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതോ ആയ ചെകെട്ടിടങ്ങൾ മാത് ഉൾപ്പ് 
ടുന്നുള്ളൂ. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ വികസനവും തൊഴിലും) 
കോപ്പാഷൻ ക്ലിപ്തം, ആ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ 
കൂടി പൊതുചെട്ടിടം എന്ന പ്രയോഗത്തിന്റെ നിർവചനത്തിലുളള പരിധി 
ക്കുളളിൽ കൊണ്ടുവരണമെന്നും ആ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുളള ഇ 
ഡസ ടിയൽ എസ്റററുകളിലെ ഷഡ്ഡു കളിലെ അനധികൃത കവശ് 
ക്കാൻ വേഗത്തിൽ ഒഴിപ്പിക്കുന്നതിനുവേണ്ടി ഈ ആക്ററിന്റെ വ്യവസ്ഥകൾ 
(പ്രയോജനപ്പെടുത്താൻ കോർപ്പറേഷന്റെ പ്രാപ്തമാക്കുന്നതിനുവേണ്ടി കോർപ്പ 
ാഷനിലെ ഉദ്യോഗസ്ഥൻമാർക്ക്, ഈ ആക്റ് 

എസ് ററ് 
ആഫീസ.ക്കുളള അധികാരങ്ങൾ നൽകണമെന്നും സ.കക്കാരിനോട് ആവശ്യപ്പെ 
ട്ടിട്ടുണ്ട്. 

കേരള സംസ്ഥാന ചെറുകിട വ്യവസായ വികസനവും തൊഴിലും) 
കോർപ്പറേഷൻ ക്ലിപ്തത്തിൻറയും സർക്കാരിന്റെ ഉടമസ ഥതയിലോ നിയന്ത 
ണത്തിലാ ഉളള 

മററ 

കമ്പനികളുടേയും, കോർപ്പറേഷനുകളുടേയും, 
ഉടമസ്ഥതയിലുളള കെട്ടിടങ്ങളിൽനിന്ന് അനധികൃത ചൈവശക്കാരെ ഒഴിപ്പി 
ക്കുന്നതിനുവേണ്ടി ഈ ആക്ററിന്റെ വ്യവസ ഥകൾ ബാധകമാക്കണമെന്നും 
കരുതി. ആ കമ്പനികളുടെയും കോർപ്പറേഷനുകളുടെയും സുഗമവും കാര്യ 
ക്ഷമവുമായ പ്രവർത്തനത്തിന് അത 

ആവശ്യമായിരുന്നു . ഈ ആക്ററിൻറ 
ആവശ്യങ്ങൾക്കുവേണ്ടി, ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻറയോ 
ഉടമസ്ഥതയിലുളള കെട്ടിടങ്ങളെ സംബന്ധിച്ച അതതുസംഗതിപോലെ ആ 
കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു ഉദ്യോഗസ്ഥനെ എസ്റേറററ് 
ആഫീസറായി നിയമിക്കുന്നതിന് വ്യവസ്ഥചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
കരുത്തപ്പെട്ടു . 
നിയമസഭ സമ്മേളനത്തിലല്ലായിരുന്നതിനാലും, സത്വര 

നടപടി 
കൾ എടുക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതിയതിനാലും, മേല്പറഞ്ഞ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി 1983 ഫെബ്രുവരി 4 -ാം തീയതി ഗവർണ്ണർ 1983 - ലെ കേരള 
പൊതും കെട്ടിട (അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ദഗതി ഓർഡിനൻസ് 
(1983 - ലെ 4) വിളംബരപ്പെടുത്തി. നിയമസഭയുടെ ഒരു ആക്ററുമൂലം 
പ്രസ്തുത ഓർഡിനൻസിന് പകരം വയ്ക്കുന്നതിനുളള . ഒരു 

ബിൽ 


2 , 


8 . 


5 


പ്രസിദ്ധീകരിച്ചെങ്കിലും 1983 ഫെബ്രുവരി 25 -ാം തീയതി ആരംഭിച്ച് 1983 
മാർച്ച് 20 -ാം തീയതി അവസാനിച്ച നിയമസഭാസമ്മേളനത്തിൽ അത് അവ 
തരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിഞ്ഞില്ല . പ്രസ്തുത ഓർഡി 
നൻസിന്റെ വ്യവസ്ഥകൾ നിലനിറുത്തുന്നതിനുവേണ്ടി ഗവർണ്ണർ 1983 ഏപ്രിൽ 
4 -ാം തീയതി 1983 - ലെ കേരള പൊതുകെട്ടിട (അനധികൃത കൈവശക്കാ 
ഒഴിപ്പിക്കൽ) ഭേദഗതി ഓർഡിനൻസ് (1983 - ലെ 14) വിളംബരപ്പെടുത്തി. 
നിയമസഭയുടെ ഒരു ആക്ററുമൂലം, 1983 - ലെ 14 -ാം ഓർഡിനൻസിനു 
പകരം വയ്ക്കുന്നതിനുളള ഒരു ബിൽ (പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും 1983 
ജൂൺ 20 -ാം തീയതി ആരംഭിച്ച് 1983 ആഗസ്ററ് 4 -ാം തീയതി അവസാനിച്ച 
നിയമസഭാസമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുന്നതിനും പാസാക്കുന്നതിനും 
കഴിഞ്ഞില്ല . 1983 - ലെ 14-ാം ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിറു 
ത്തുന്നതിനായി 1983 ആഗസ്റ് 

20 -ാം തീയതി ഗവർണ്ണർ 1983 - ലെ 
കേരള പൊതുകെട്ടിട (അനധികൃത കൈവശക്കാര ഒഴിപ്പിക്കൽ) ഭേദഗതി 
ഓർഡിനൻസ് വിളംബരപ്പെടുത്തി. നിയമസഭയുടെ ആക്കുറവുമൂലം 
1983 - ലെ 27 -ാം ഓർഡിനൻസിനു പകരം വയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടു 
ളളതാണ് ഈ ബിൽ, 


ഒരു 


ധനകാര്യമെമ്മോറാണ്ഡം 


ഈ ബിൽ 

നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്ന് യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ഡം 


ഈ ആക്ററിന്റെ ആവശ്യൾക്കുവേണ്ടി ഒരു കമ്പനിയുടേയോ അല്ലെങ്കിൽ 
ഒരു കോർപ്പറേഷൻറയോ കാര്യത്തിൽ ആ കമ്പനിയിലേയോ അല്ലെങ്കിൽ കോർ 
പ്പറേഷനിലേയോ ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ എസ്റേറററ് ആഫീസറായി 
നിയമിക്കേണ്ടതാണെന്ന് വ്യവസ്ഥചെയ്യുന്നതിനുവേണ്ടി ആക്ററിന്റെ 3 -ാം 
വകുപ്പ് ഭേദഗതി ചെയ്യുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ബില്ലിലെ 
3 -ാം ഖണ്ഡം. 


ഭര ണപരമായ 


സാധാര ണ 


മേല്പറഞ്ഞ സംഗതി 

സ്വഭാവത്തോടുകൂടിയതാണ്. 
ഏല്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം അതുകൊണ്ട 
സ്വഭാവത്തോടുകൂടിയതാണ്. 


കെ . അവുക്കാദർകുട്ടി നഹ 
( ശരിതർജ്ജമ) 
എ . പി . പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി , 

ലാ ഡിപ്പാർട്ടുമെൻറ്. 


G. 1830/ MC. 


IKerala Gazette No. 48 dated 6th December, 1983 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 


11116 / എൽ.എ 4 എ / 83. 


തിരുവനന്തപുരം, 1983 നവംബർ 2 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം 

ചട്ടപ്രകാരം 1983 - ലെ കേരള മുനിസിപ്പാലിററികൾ 
( ഭേദഗതി) ബിൽ ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും , 

ധനകാര്യ 
മെമ്മോറാണ്ടത്താടും 

കുടി 

( പ്രസിദ്ധപ്പെടുത്തുന്നു . 


ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി , 


G. 1831/ MC. 


ഏഴാം കരള നിയമസം 


ബിൽ നമ്പർ 67 


1983 - ലെ കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ബിൽ 


1960 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ററ് വീണ്ടും ഭേദഗതി 
ചെയ്യുന്നതിനുളള 


ഒരു 


ബിൽ 


താഴെ 


പീടിക. - 1960 - ലെ കേരള മുനിസിപ്പാലിററി ആക്ററ് താഴെ കാണുന്ന 
ആവശ്യത്തിനുവേണ്ടിവീണ്ടും ദദഗതിചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻ. റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു . 
1 . ചുരുക്കപ്പേരും ( പാരംഭവും.- (1) 

ഈ 

ആക്ററിന് 1983 ലെ 
കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ആക്ററ് എന്നു പേർ പറയാ .. 
( 2) 

1982 സെപ്ററംബർ 30ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതേണ്ടതാണ്. 

412 -ാം വകുപ്പിന്റെ ഭേദഗതി . - 1960 - ലെ കേരള മുനിസിപ്പാലിററി 
ആക്ററ് (1961- ലെ 14) ( ഇതിനുശേഷം പ്രധാന ആക്ററ് എന്നാണ് പരാ 
മർശിക്കപ്പെടുക) 412 -ാം വകുപ്പ് (2 -ാം ഉപവകുപ്പിൽ, നാൽപത്തിയഞ്ചു 

, എന്ന വാക്കുകൾക്കുപകരം എഴുപത്തിരണ്ടുമാസം എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 


ഇത് 


2 . 


മാസംപ് 


3. റദ്ദാക്കലും ഒഴിവാക്കലും.-- (1) 1983- ലെ കേരള മുനിസിപ്പാലിററി 
( ഭേദഗതി) ഓർഡിനൻസ് (1983 - ലെ 24) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡി 
നൻസുമുലം ഭേദഗതി ചെയ്തപകാരമുളള 

( പധാന ആക്ററുപകാരം 
ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും സംഗതിയാ 
എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയാ 
ഈ ആക്ററുമുലം ഭേദഗതിചെയ്ത പ്രകാരമുളള ( പധാന ആകറുപകാരം 
ചെയ്തിട്ടുളളതോ എടുത്തിട്ടുളളതോ ആയി കരുതേണ്ടതാണ്. 


ഉദ്ദേശ കാരണങ്ങളുടെ വിവരണം. 
1960 - ലെ കേരള മുനിസിപ്പാലിററി ആകന് 412 -ാം വകുപ്പ്(2-9. 
ഉപവകുപ്പു പ്രകാരം , പുതുതായി രൂപീകരിച്ച ഒരു " മുനിസിപ്പാലിററിക്കു 
വണ്ടി നിയമിക്കപ്പെട്ട സ്പെഷ്യൽ ആഫീസർ, പ്രസ്തുത ആകാഹ് 4 . 
വകുപ്പ് ( 3) -ാം ഉപവകുപ്പു പ്രകാരം പ്രസ്തുത പ്രദേശം ഒരു മുനിസിപ്പാലിയി 
ആയി പ്രഖ്യപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പ്രാബല്യത്തിൽ വന്ന്തീയതി 
മുതൽ ആറുമാസത്തിനകമുളള ഒരു ദിവസമോ, അഥവാ സർക്കാർ ഇതില 
ക്കായി ഗസററു വിജ്ഞാപനംവഴി പ്രത്യകം * പറഞ്ഞിട്ടുള്ള, നാൽപ്പത്തി 
യഞ്ചുമാസത്തിൽ 

കവിയാത്ത അപകാരമുളള കൂടുതൽ സമയത്തിനകമോ 
പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ സ്ഥാനം വഹിക്കാൻ കഴി 
യത്തക്കവിധം തെരഞ്ഞെടുപ്പു നടത്തുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണ്ട 
താണ്. 1978 ഏപ്രിൽ 1 -ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക 
വണ്ണം മഞ്ചേരിയും കോതമംഗലവും മുനിസിപ്പാലിററികൾ രൂപീകരിച്ചു . 
(പസ്തുത മുനിസിപ്പാലിററികളുടെ കാര്യത്തിൽ, 412 -ാം വകുപ്പ് ( 2) . 
ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുകൾ 
സ്ഥാനമേൽക്കണ്ട പരമാവധി കാലാവധിയായ നാൽപ്പത്തിയഞ്ചുമാസം 
31-12-1981 - ൽ അവസാനിച്ചു . സർക്കാർ , പ്രസ്തുത ആക്ററ് 412 -ാം 
വകുപ്പു ( 2 ) -ാം ഉപവകുപ്പുപ്രകാരം കാലാകാലങ്ങളിൽ വിജ്ഞാപനങ്ങൾ 
പുറപ്പെടുവിച്ചു കൊണ്ട് പ്രസ്തുത മുനിസിപ്പാലിററികളിലേയ്ക്കുളള കൗൺ 
സിലർമാരുടെ തെരഞ്ഞെടുപ്പ് 1981 ഡിസംബർ 31 -ാം തീയതി വരെ 
നീട്ടിവെച്ചു . അവസാന 

സെൻസസ് 

കണക്കുകൾ ലഭ്യമാകുന്ന കാലംവരെ 
പസ തുത മുനിസിപ്പാലിററികളിലേയ്ക്കുളള കൗൺസിലർമാരുടെ തെരഞ്ഞ 

വീണ്ടും നീട്ടിവയ്ക്കാൻ തീരുമാനിച്ചതിൻപ്രകാരം പ്രസ്തുത 
നാൽപ്പത്തിയഞ്ചുമാസത്തിനുപകരം അൻപത്തിനാലുമാസം എന്നു ചേർത്തു 
കൊണ്ട 1981 - ലെ കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ഒാർഡിനൻസ് 
(1981 - ലെ 6) മൂലം 412 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പ് ഭേദഗതി ചെയ്തു . 
അതനുസരിച്ച്, പുതുതായി രൂപീകരിച്ച മുനിസിപ്പാലിററികളിലെ കൗൺസി 
ലുകളിലേയ്ക്കുളള തെരഞ്ഞെടുപ്പുകൾ 

കാലാവധി 
30-9-1982 വരെ ദീർഘിപ്പിച്ചുകൊണ്ട് സർക്കാർ വിജ്ഞാപനങ്ങൾ പുറ 
പ്പെടുവിച്ചു . പ്രസ്തുത ഓർഡിനൻസിനു പകരം വയ്ക്കാൻ ഉദ്ദേശിച്ചുകൊ 
ണ്ടുളള 1981 - ലെ കേരള മുനിസിപ്പാലിററി ( ഭേദഗതി) ബിൽ പ്രസിദ്ധപ്പെടു 
ത്തിയെങ്കിലും, സമയക്കുറവുമൂലം ആറാം കേരള നിയമസഭയിൽ ഈ ബിൽ 
അവതരിപ്പിക്കുന്നതിനും നിയമസഭ പിരിച്ചുവിടുന്നതിനുമുൻപ് പാസ്സാ 
ക്കുന്നതിനും സാധിച്ചില്ല . അതിനാൽ 11-3-1982 - ൽ , അതായത് കാർഡി 
നൻസ് വിളംബരപ്പെടുത്തിയതിനുശേഷമുളള നിയമസഭയുടെപുനർസമ്മേളനം 
മുതൽ ആറാഴ്ച കഴിഞ്ഞപ്പോൾ , ഓർഡിനൻസ് ലാപ്സാവുകയും കാർഡി 
നൻസുമൂലംവരുത്തിയ ഭേദഗതിക്ക് പ്രാബല്യം നഷ്ടപ്പെടുകയും ചെയ്തു . 


ടുപ്പുകൾ 


നടത്തേ ണ്ടതായ 


+1 + 2 . മഞ്ചേരി, കോതമംഗലം എന്നീ മുനിസിപ്പാലിററികളുടെ സംഗ 
തിയിലെന്നപോലെതന്നെ, ആക്ററിൻറ 

412 -ാം വകുപ്പ് ( 2 )ം ഉപ 
വകുപ്പിൽ പറഞ്ഞിട്ടുളള നാൽപ്പത്തിയഞ്ചുമാസക്കാലാവധി, തൊടുപുഴ 
മുനിസിപ്പാലിററിയുടെ സംഗതിയിൽ 31-5-1982- ലും , പത്തനംതിട്ട 
മുനിസിപ്പാലിററിയുടെ സംഗതിയിൽ 30-6-1982- ലും അവസാനിച്ചു . 


3 . മഞ്ചേരി മുനിസിപ്പാലിററി കൗൺസിലിലേക്കുളള തെരഞ്ഞെടുപ്പ് 
പിന്നീട് . നടത്തുകയുണ്ടായി. കാമംഗലം, തൊടുപുഴ, 

പത്തനംതി 


4 


തിരഞ്ഞെടുപ്പ് 
തീരുമാനിച്ചു . 


എന്നീ മുനിസിപ്പാലിറികളിലെ കൗൺസിലുകളിലേക്കുളള 
വീണ്ടും കൂടുതൽ കാലത്തേക്ക് മാറ്റിവയ്ക്കാൻ സർക്കാർ 
എങ്ങിനെയായാലും ആ മുനിസിപ്പാലിററികളിലെ കൗൺസിലുകളിലേക്കുള്ള 
തിരഞ്ഞെടുപ്പ്, കേരള മുനിസിപ്പാലിററി ആക്ററിന്റെ 412 -ാം വകുപ്പ 
(2) -ാം ഉപവകുപ്പ് ഭേദഗതിചെയ്യാതെ 1982 സെപ്ററംബർ 30 -ാം തീയതി 
ശേഷം വീണ്ടും നീട്ടിവയ്ക്കുവാൻ സാധിക്കുന്നതല്ല . 


4 , 


മുകളിൽ 


25 -ാം 


നിയമസഭ സമ്മേളനത്തിൽ അല്ലാതിരുന്നതിനാലും ഈ സംഗതിക്കു 
വേണ്ടി നിയമസഭയുടെ 

അടുത്ത സമ്മേളനംവരെ കാത്തിരിക്കാൻ കഴിയാത്ത 
തിനാലും പറഞ്ഞിരിക്കുന്ന ആവശ്യം 

നിറവേറ്റുന്നതിനു 
വേണ്ടി 1982 സെപ്റ്റംബർ 30 -ാം തീയതി ഗവർണ്ണർ 1982 - ലെ കേരള 
മുനിസിപ്പാലിററി ( ഭേദഗതി) ഓർഡിനൻസ (1962- ലെ 2) 

വിളംബര 
പ്പെടുത്തി. 

6. നിയമസഭയുടെ ഒരു ആക്ററുമൂലം പ്രസ്തുത ഓർഡിനൻസിനു 
പകരംവയ്ക്കുന്നതിനുളള ഒരു ബിൽ ഗസാറിൽ 

പ്രസിദ്ധപ്പെടു 
ത്തിയിരുന്നു . 

എന്നാൽ സമയക്കുറവുമൂലം 1983 ഫെബ്രുവരി 
തീയതി ആരംഭിച്ച് 1983 മാർച്ച് 30 -ാം തീയതി അവസാനിച്ച നിയമ 
സഭയുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാ 
ക്കുന്നതിനും സാധിച്ചില്ല . അതിനാൽ ( പസ തുത 

ഓർഡിനൻസിൻറ 
( പാബല്യം 1983 ഏപ്രിൽ 7 -ാം തീയതി, അതായത്, ഓർഡിനൻസ 
വിളംബരപ്പെടുത്തിയതിനുശേഷമുളള നിയമസഭയുടെ പുനർസമ്മേളനം മുതൽ 
ആറാഴ്ച കഴിഞ്ഞപ്പോൾ , നഷ്ടപ്പെടുമായിരുന്നു . + 
6 , (പസ്തുത ഓർഡിനൻസുമൂലം വരുത്തിയ ഭേദഗതി 

സജീവ 
മായി നിലനിർത്തണ്ടത് ആവശ്യമാണെന്ന് കരുതുകയും അതിനാൽ ഗവർണ്ണർ 
1983 ഏപ്രിൽ 

6 -ാം 

തീയതി 1983 - ലെ കേരള മുനിസിപ്പാലിററി 
( ദഗതി) ഓർഡിനൻസ് (1983 - ലെ 10) വിളംബരപ്പെടുത്തുകയും, 1983 
ഏപ്രിൽ 1 -ാം തീയതയിലെ 411 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽ 
പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 

1 . 1983 ജൂൺ 20 -ാം തീയതി ആരംഭിച്ചതും 1983 ആഗസ്റ് 
4 -ാം തീയതി അവസാനിച്ചതുമായ നിയമസഭയുടെ സമ്മേളനകാലത്ത് നിയമ 
സഭയുടെ ഒരു ആക്ററുമൂലം 1983 - ലെ 10 -ാം ഓർഡിനൻസിനുപകരം 
വയ്ക്കുന്നതിനുളള ഒരു ബിൽ അവതരിപ്പിക്കുകയുണ്ടായി . . ബിൽ ബന്ധ 
പ്പെട്ട സബ്ജക്ററ് "കമ്മിററിക്ക് വിടുകയും സബ്ജക്റ് കമ്മിററി 
നിയമസഭയുടെ മുൻപാകെ അതിന്റെ റിപ്പോർട്ട് വയ്ക്കുകയും ചെയ്തു . 
എങ്ങിനെയായാലും നിയമസഭയ്ക്ക് അതിൻറ സമ്മേളനകാലത്ത് സബ് 
ജക്ററ് കമ്മിറ്റി റിപ്പോർട്ടുചെയ്ത പ്രകാരമുളള ബിൽ പരിഗണനയ്ക്കായി 
എടുക്കുന്നതിനും പാസ്സാക്കുന്നതിനും സാധിച്ചില്ല . അതിനാൽ 1983 
ആഗസ്ററ് 1 -ാം തീയതി പ്രസ്തുത ഓർഡിനൻസ് ലാപ്സായി . 


8 . 1983 - ലെ 10 -ാം ഓർഡിനൻസുമൂലം വരുത്തിയ ഭേദഗതി സജീവ 
മായി നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുകയും അതിനാൽ ഗവർണ്ണർ 
1983 ആഗസ്ററ് 20 -ാം തീയതി 1983 - ലെ കേരള മുനിസിപ്പാലിററി 
( ഭേദഗതി) ഓർഡിനൻസ് (1983- ലെ 24) വിളംബരപ്പെടുത്തുകയും 1983 
ആഗസ്ത് 20-ാം തീയതിയിലെ 908 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽ 


5 


പ്രസിദ്ധപ്പെടുത്തുന്നു . ( മും - ചെയ്തു . സംസ ഥാന 

നിയ:മസഭയുടെ 
ആക്ററുമൂലം 1983 - ലെ 24-ാം ഓർഡിനൻസിനുപകരം വയ്ക്കുന്നതിനു 
ദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം 


ഈ ബിൽ 
ചെയ്താൽ 
ഉണ്ടാകുന്നതല്ല . 


നിയമമാക്കുകയും പാബല്യത്തിൽ കൊണ്ടുവരികയും 
സംസ്ഥാന സഞ്ചിത നിധിയിൽനിന്നും സനാതാറു ചെലവും 


സി . എം . സുന്ദരം. 


( ശിരതജ് മാ 


എ . പി . പെരുമാൾ , 
രഡീഷണൽ വാ റസ കട്ടറി . 


ദ . 1831/ MC . 


fikerala Gazett No. 48 dated 6th December, 1983 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയററ് 


വിജ്ഞാപനം 


നമ്പർ. 11526 എൽ. എ . 4 എ / 83. 


തിരുവനന്തപുരം, 1983 നവംബർ 24 . 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബ് 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, 1983 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി) ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകമാ്യമെത്തു 
റാണ്ഡത്തോടും ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 
മെമ്മോറാണ്ഡത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 
സെക്രട്ടറി, 

!. 
നിയമസഭ, 


ഏഴാം കേരള നിയമസഭ 


ബിൽ നമ്പർ 17 


1983- ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ബിൽ 


ഭേദഗതി 


19 5 8 ലെ കേരള വിദ്യാഭ്യാസ ആക്ട് വീണ്ടും 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


ആകട് 


പീഠിക . 1958 - ലെ കേരള വിദ്യാഭ്യാസ 

ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരി 
ക്കുകയാൽ; 


ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


കേരള 


1 . 

ചുരുക്കപ്പേരും ആരംഭവും -ഈ ആക്ടിന് 1983 - ലെ 
വിദ്യാഭ്യാസ ( ഭേദഗതി) ആക്ട് എന്നു പേർ പറയാം. 
( 2) ഇത് 1982 ഒക്ടോബർ 13 -ാം തീയതി 

( പ്രാബല്യത്തിൽ 
വന്നതായി കരുതേണ്ടതാണ്. 


2 , 


36 -ാം വകുപ്പിൻറ ഭേദഗതി. - 1958 - ലെ കേരള വിദ്യാഭ്യാസ 
ആക്ട് (1959 - ലെ 6) ( ഇതിനുശേഷം പ്രധാന ആക°s ” എന്നാണ് പരാ 
മർശിക്കപ്പെടുക) 36 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ സർക്കാരിന് ചട്ട 
ങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് എന്ന വാക്കുകൾക്കുപകരം 

* " സർക്കാരിന്, 
പിൽക്കാലപ്രാബല്യത്തോടോ അല്ലെങ്കിൽ മുൻകാലപ്രാബല്യത്താടോ ചട്ട 
ങ്ങളുണ്ടാക്കാവുന്നതാണ്. എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


3 . റദ°ദാക്കലും ഒഴിവാക്കലും.- ( 1) 1983 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി) ഓർഡിനൻസ് ( 1983- ലെ 25) ഇതിനാൽ റദ്ദാക്കുന്നു . 

( 2) അപകാരം റദ്ദാക്കിയിരുന്നാൽകൂടി പ്രസ്തുത ഓർഡിനൻസു 
മൂലം ഭേദഗതി ചെയ്തപകാരമുളള 

( പധാന ആകടുമൂലം ചെയ്തതോ 
അല്ലെങ്കിൽ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും സംഗതിയോ 
എടുത്തതോ അല്ലെങ്കിൽ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
നടപടിയോ ഈ ഓർഡിനൻസുമൂലം ഭേദഗതിചെയ്ത പ്രകാരമുളള ( പധാന 
ആക്ററുമൂലം ചെയ്തിട്ടുളളതായോ എടുത്തിട്ടുളളതായോ കരുതപ്പെടേണ്ടതാണ്. 


തുണ്ട്. 


ഉദ ° ദേശകാരണങ്ങളുടെ വിവരണം 
എയിഡഡ് സ്കൂളുകളിലെ സ്ററാഫംഗങ്ങൾക്ക്അതേ വിഭാഗത്തിൽപ്പെട്ട 
സർക്കാർ സർവ്വീസിലുളളവർക്കു ബാധകമാകുന്ന അതേ സേവനവ്യവസ്ഥകൾ 
ബാധകമാകുന്നതും അവർക്കു നൽകപ്പെടുന്ന അതേ വേതനം നൽകിവരികയും 
ചെയ്യുന്നു . 

സർക്കാർ സർവ്വീസിലെ, അതുപോലുള്ള ഉദ്യോഗസ്ഥൻമാർക്ക് 
സൗജന്യങ്ങളോ ആനുകൂല്യങ്ങളോ അനുവദിക്കുമ്പോൾ , എയിഡഡ് സ്കൂളു 
കളിലെ ഉദ്യോഗസ്ഥൻമാർക്കുകൂടി അവ നൽകുന്നതിനുവേണ്ടി, കാലാകാല 
ങ്ങളിൽ, കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ടാകുന്നു . 
ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് ചില നടപടികമങ്ങൾ സ്വീകരിക്കേണ്ട 

അത് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിന് ഒഴിവാക്കാൻ കഴിയാത്ത 
കാലതാമസം ഉണ്ടാക്കുന്നു . കേരള വിദ്യാഭ്യാസം ആക്ടിൽ പൂർവ്വകാലപ്രാബ 
ല്യത്തോടെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തതി 
നാൽ, ചട്ടങ്ങൾക്കുളള ഭേദഗതികൾ പിൽക്കാലപ്രാബല്യത്തോടുകൂടിമാത്രംഉണ്ടാ 
ക്കുവാൻ കഴിയുന്നതും അതുകൊണ്ട് സർക്കാർ സർവ്വീസിലെ അതുപോലുളള 
വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥൻമാർക്ക 

നല്കുന്ന 

ആനുകൂല്യങ്ങൾ 
എയിഡഡ് സ്കൂളുകളിലെ ഉദ്യോഗസ്ഥൻമാർക്കു പിൻകാലപ്രാബല്യത്തോടു 
കൂടി മാത്രമേ, ബാധകമാക്കാൻ കഴിയുകയുളളു . ഇത് എയിഡഡ് സ്കൂളു 
കളിലെ ജീവനക്കാരിൽനിന്നും മാനേജ്മെന്റിൽനിന്നും ഉള്ള വിമർശനങ്ങൾക്ക് 
കാരണമാകുന്നു . തുകൊണ്ട് പിൽക്കാലപ്രാബല്യത്തോടെയോ മുൻകാല 
പ്രാബല്യത്തോടെയോ അതിൻകീഴിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാരിനെ 
അധികാരപ്പെടുത്തുന്നതിനായി 1958 - ലെ കേരള വിദ്യാഭ്യാസം ആക്ററ് 36 -ാം 
വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമാണെന്നു കരുതപ്പെട്ടു . 

2 . നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും മുകളിൽ 
നിർദ്ദേശത്തിന് ഉടൻതന്നെ പ്രാബല്യം നല്കേണ്ടതുളളതിനാലും 19 82 
ഒക്ടോബർ 11 -ാം തീയതി, 1982 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) 
ഓർഡിനൻസ (1982 - ലെ 3) ഗവർണ്ണർ വിളംബരപ്പെടുത്തി. 

നിയമസഭ 
യുടെ ഒരു ആക്ററുമൂലം (പസ്തുത ഓർഡിനൻസിനു പകരം വയ്ക്കുന്ന 
തിനുളള ഒരു ബിൽ, 1983 ഫെബ്രുവരി 25 -ാം തീയതി ആരംഭിച്ച് 1983 
മാർച്ച് 30 -ാം തീയതി അവസാനിച്ച നിയമസഭയുടെസമ്മേളനത്തിൽഅവതരിപ്പി 
ക്കുകയും ബന്ധപ്പെട്ട സബ്ജക്ററു കമ്മിററിക്ക് റഫർ 

ചെയ്യുകയും 
ചെയ്തു . 

സബ്ജക്ററ് കമ്മിററി അതിന്റെ റിപ്പോർട്ട് നിയമസഭയ്ക്ക് 
സമർപ്പിക്കുകയും ചെയ്തു . എന്നാൽ, സബ്ജക്ററു കമ്മിററി റിപ്പോർട്ടു 
ചെയ്ത പ്രകാരമുളള ബിൽ പരിഗണനയിൽ എടുക്കുന്നതിനും പാസ്സാക്കു 
ന്നതിനും നിയമസഭയ്ക്കു സാധിച്ചില്ല . പ്രസ്തുത ഓർഡിനൻസിൻറ് 
വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനുവേണ്ടി, 1983 - ലെ കേരള വിദ്യാഭ്യാസ 
( ഭേദഗതി) ഓർഡിനൻസ് (1983 - ലെ 12), 1983 ഏപ്രിൽ 6 -ാം തീയതി 
ഗവർണ്ണർ വിളംബരപ്പെടുത്തി. 1983- ലെ 12 -ാം ഓർഡിനൻസിനു പകരം 
നിയമസഭയുടെ ഒരു ആക്ററ് കൊണ്ടുവരുന്നതിനുളള ഒരു ബിൽ ഗസററിൽ 
പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ, 1983 ജൂൺ 20 -ാം തീയതി ആരംഭിച്ച് 
1983 ആഗസ്ററ് 4 -ാം തീയതി അവസാനിച്ച നിയമസഭാ സമ്മേളനകാലത്ത് 

നും 
ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കു 
സാധിച്ചില്ല . അതിനാൽ, 1983 ആഗസ്ററ് 1 -ാം തീയതി ഈ ഓർഡിനൻസ 
( പ്രാബല്യത്തിൽ ഇല്ലാതായി. 

ഗതിക 
3 , . 1983 - ലെ 12 -ാം ഓർഡിനൻസുമൂലം ഉണ്ടാക്ക " യ 
. നിലനിറുത്ത തേ ആവശ്യമാണെന്ന് കരുതപ്പെടുകയും അതനുസരിച്ച് 


പറഞ്ഞ 


1983 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി) ഓർഡിനൻസ് (1983- ലെ 25). 
1983 ആഗസ്ററു 20 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും 1983 
ആഗസ്ററു 20 -ാം തീയതിയിലെ 9 09 -ാം നമ്പർ അസാധാരണ ഗസന്നിൽ 
( പ്രസിദ°ധപ്പെടുത്തുകയും ചെയ്തു . 

4 . 1983 - ലെ 25 -ാം ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമ 
സഭയുടെ ഒരു ആക്ററ് കൊണ്ടുവരുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം 


ഈ ഭേദഗതി ബിൽ നിയമമായിത്തീരുമ്പോൾ , സർക്കാരിന് പൂർവ്വകാല 
( പ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് അധികാരം ലഭിക്കും. ഈ ഭേദഗതി 
ബിത് ഒരു ആക്ററായി നിയമമാക്കുന്നതുകൊണ്ടുമാത്രം സംസ്ഥാന 
സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . എന്നാൽ 
(പധാന ആക്ററ് 36 -ാം വകുപ്പുമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് പൂർവ്വകാല പ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ 
ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമ്പോഴോകുറച്ച് ചെലവും നേരിട്ടേയ്ക്കാവുന്നതാണ്. 
എന്നാൽ, അങ്ങനെയുളള ചെലവ് ഇപ്പോൾ കണക്കാക്കുവാൻ സാധിക്കുകയില്ല . 


ഏല്പിച്ചു കൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ഡം 


ബില്ലിലെ 2 -ാം ഖണ്ഡം സർക്കാരിനെ പില്ക്കാല ( പ്രാബല്യ 
ത്തോടെയോ പൂർവ്വകാല പ്രാബല്യത്തോടെയോ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് 
അധികാരപ്പെടുത്തുന്നു . പൂർവ്വകാല പ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന 
തിനുളള അധികാരം സാധാര ണ 

സ്വഭാവത്തോടുകൂടിയതാണ്, 

കുടാതെ 
ചട്ടങ്ങൾ നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കു വിധേയമായിരിക്കുന്ന 
തുമാണ്. നിയമനിർമ്മാണാധികാരം ഏല്പിച്ചുകൊടുക്കൽ, അതിനാൽ, 
സാധാരണ സ്വഭാവത്തോടുകൂടിയതാണ്. 


ററി . എം . ജേക്കബ്, 


( ശരിത്തർജ്ജമ ), 

എ . പി . പെരുമാൾ 
അഡീഷണൽ ലാ സെക്രട്ടറി. 


